PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഇ4- 54 / 2007. 


2008 ഫെബ്രുവരി 27 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 965 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോഴിക്കോട് താലൂക്കിലെ മുക്കം 
മുസ്ലീം ഓർഫനേജിന് അവകാശപ്പെട്ട കോഴിക്കോട് താലൂക്കിൽ 
കള ത്തിൽ കുന്ന് അംശം ദേശത്ത് സർവ്വ 40 / C 5, 
റീ സർവെ W 6 B 8 T .S . 203 - ൽ പെട്ട 2.05 സെന്റ് വസ്തുവും 
എടുപ്പും വിൽപ്പന നടത്തുന്നതിനും അതുവഴി ലഭിക്കുന്ന തുക 
ഉപയോഗിച്ച് കോഴിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിലെ 
105/ 1958 -ാം നമ്പരാധാരപ്രകാരം മേൽ വഖഫിനവകാശപ്പെട്ട 
T.S. 109 - ൽ പെട്ട 31 സെന്റ് സ്ഥലത്ത് 5 നില കെട്ടിടം പണി 
യുന്നതിനും അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് സെക 
ട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ടി വസ്ത സെന്റൊന്നിന് 
12 ലക്ഷം രൂപയിൽ കുറയാത്ത വിലയ്ക്ക് വിൽപ്പന നടത്തു 
ന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ 


നിർദ്ദേ ശ മോ ആക്ഷേ പ മോ ഉണ്ടങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനു സമീപം , 
വി. ഐ . പി. റോഡ് , കലൂർ, കൊച്ചി-17 എന്ന വിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയ പരിധിക്ക് 
ശേഷം ലഭിക്കുന്ന ആക്ഷേപമോ നിർദ്ദേശമോ അഭിപ്രായമോ 
സ്വീകരിക്കുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു . 


വി. ഐ . പി . റോഡ്, 
കലൂർ, 
കൊച്ചി- 682 017. 


(ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ 

(ഇൻ- ചാർജ്ജ്). 


